13( 


Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2015 


Reg. No. KL/ TV( N )/634/2015-17 


- 
ക 
GOVERNO 


S 


കരള്ള 
സ 


: 


സർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 4 


നമ്പർ 


2015 ഡിസംബർ 1 
| 1st December 2015 

1191 വൃശ്ചികം 15 
| 15th Vrischikam 1191 
1937 അഗഹായനം 10 
10th Agrahayana 1937 


Vol. IV 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Irrigation Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി3/ ടെണ്ടർ 2651 / 03. 


2015 നവംബർ 13. 


ദർഘാസ് നമ്പരും 
കമ 
പ്രവൃത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ 

ഉദ്ദേശ അടങ്കൽ തുകയും 
- 1 EE/ KyIP /01/2015 -16 കെ . വൈ . ഐ . പി - എ . സി . പി. 

2015 -16 - ചെമ്മര ത്തൂർ- ഡിസ്ട്രിബ്യൂട്ടറിയിലെ 
ചെയിനേജ് 0/500 കി. മീറ്ററിനും 0/800 കി. മീറ്ററിനും 
ഇടയിൽ ചോർച്ച തടയുന്നതിനുള്ള പുനരുദ്ധാരണ 
പ്രവൃത്തികൾ - 4,99,900 

12 ,500 


- EE / KyIP /02/2015 - 16 കെ . വൈ . ഐ . പി - എ . സി . പി. 
2015 -16 തൂണേരി ബ്രാഞ്ച് കനാലിന്റെ ചെയിനേജ് 
5/100 കി. മീറ്ററിനും 5/300 കി. മീറ്ററിനും ഇടയിലുള്ള 
ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തി - 4, 99,500 12,500 


കേരള ഗവർണ്ണർക്കുവേണ്ടി കുറ്റ്യാടി ജലസേചന പദ്ധതി 
പേരാമ്പ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തികൾക്ക് താഴെ പറയും പ്രകാരം ഇറിഗേഷൻ 
വകു പ്പിൽ രജി സ് ട്രേ ഷ നുള്ള നിശ്ചിത യോ ഗ്യതയുള്ള 
കരാറുകാരിൽനിന്നും ( പി . ഡബ്ലു . ഡി . " എ , ബി 
രജിസ്ട്രേഷനുള്ളവരെയും പരിഗണിക്കും) മുദ്രവച്ച കവറുകളിൽ 
മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവർത്തികളുടെ പേരും 
നമ്പരും കോൺട്രാക്ടറുടെ പേരും ആലേഖനം ചെയ് 
രജിസ്ട്രേഡ് തപാൽവഴി ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 
തപാലുകൾ സ്വീകരിക്കുന്നതല്ല. തപാൽ കാലതാമസങ്ങൾക്ക് 
ഈ വകുപ്പ്ഉത്തരവാദിയാകുന്നതല്ല. നിരതദ്രവ്യം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് 
അഥവാ ഏതെങ്കിലും അംഗീകൃത ദേശസാൽകൃത ബാങ്കിൽ 
നിക്ഷേപിച്ചതിന്റെ അസ്സൽ സർട്ടിഫിക്കറ്റ് ദർഘാസിന്റെകൂടെ 
അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസിനൊപ്പം - 200 - ന്റെ മുദ്രപ്രത 
ത്തിൽ മാതൃകാ ഫോറത്തിൽ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു 
പ്രാഥമിക കരാർ പൂർണ്ണരൂപത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 


4 


EE /KyIP/ 03/ 2015- 16 കെ . വൈ . ഐ . പി - എ . സി. പി. 
2015 - 16 - തിരുവള്ളൂർ ഡിസ്ട്രിബ്യൂട്ടറിയുടെ 
ചെയിനേജ് 4 /400 കി. മീറ്റർ മുതൽ 4/500 കി . മീറ്റർ 
വരെയുള്ള പുനരുദ്ധാരണ പ്രവൃത്തികൾ - 4,00,000 10,000 
EE / KyIP /04 /2015 -16 - കെ . വൈ . ഐ . പി - എ . സി. പി. 
2015- 16 മണിയൂർ ബ്രാഞ്ച് കനാലിന്റെ ചെയിനേജ് 
5 /500 കി. മീറ്ററിനും 6/ 00 കി . മീറ്ററിനും ഇടയിലുള്ള 
ഭാഗത്തെ പുനരുദ്ധാരണ പ്രവൃത്തിയും ചോർച്ച 
തടയുന്നതിനുള്ള പ്രവൃത്തിയും - 4,90,000 12,500 


486 


KERALA GAZETTE 


[ PART III 


ദർഘാസ് ഫോറ ത്തിന്റെ വില കമനമ്പർ 1, 2 , 4 
ഇവയ്ക്ക് - 1,000 + വാറ്റ്, ക്രമനമ്പർ 3- ന് - 800 + വാറ്റ്. 

പ്രവൃത്തിപൂർത്തിയാക്കാനുള്ള കാലാവധി- 3 മാസം. 
ദർഘാസ് ഫോറങ്ങളും മറ്റ് വിവരങ്ങളും 7 - 12 - 2015 - ന് 
വൈകുന്നേരം 3.30 മണിവരെ രജിസ്റ്റർ ചെയ്ത തപാലിൽ 
സ്വീകരിക്കുന്നതും 8 -12 - 2015 രാവിലെ 11.30 - ന് എക്സിക്യൂട്ടീവ് 
എഞ്ചി നീ യ റോ അദ്ദേഹം അധി കാ ര പ്പെടു ത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥരോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും 3 - 12 - 2015 - ന് 
രാവിലെ മുതൽ അന്നേദിവസം വൈകീട്ട് 4 മണിവരെ 
പ്രമാണത്തിന്റെ വില ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. 
-- പൊതുമരാമത്ത് വകുപ്പിലും ജലസേചന വകുപ്പിലും 
നിലവിലുള്ളദർഘാസ് സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമാണ്. അന്നേദിവസം അവധി യാ യാൽ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം തുടർനടപടികൾ സ്വീകരി 
ക്കുന്നതാണ്. യാതൊരു കാരണവും കൂടാതെ ഏതൊരു 
ദർഘാസും നിരസിക്കുന്നതിനുള്ള അധികാരം എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. 


- മൽസര സ്വഭാവമുള്ള ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാ സു കൾ അ വ സാ ന മായി സ്വീകരിക്കുന്ന ദിവസം 
വൈകുന്നേരം 4 മണിക്ക് തദവസരത്തിൽ സന്നിഹിതരാവുന്ന 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
പേരിൽ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് അഥവാ 
ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ അസ്സൽ 
സർട്ടിഫിക്കറ്റ് ദർഘാസിന്റെകൂടെ അടക്കം ചെയ്യേണ്ടതാണ്. 
സർവ്വീസ് കോ -ഓപ്പറേറ്റീവ് ബാങ്കുകളുടെ സർട്ടിഫിക്കറ്റുകൾ 
സ്വീക രി ക്കു ന്ന ത ല്ല . ദർ ഘാ സി നൊപ്പം - 200 - ന്റെ 
മുദ്രപത്രത്തിൽ പ്രാഥമിക കരാർ ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 


പ്രവൃത്തിയുടെ പേരും ഉ ദ്ദേ ശ അ ട ങ്കൽ തുക യും 
കെ . വൈ . എ . പി ./ എ . സി . പി . 2015 - 16 - കല്ലൂർ ബാഞ്ച് 
കനാലിൽ ചെയിനേജ് 0/700 കി. മീറ്ററിനടുത്ത് കനാലിന്റെ 
അടിയന്തിര സംരക്ഷണ പ്രവൃത്തി- - 1,40,000. 


നിരതദ്രവ്യം - - 3,500. 


ദർഘാസ് ഫോറത്തിന്റെ വില - - 500 + വാറ്റ്. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കുറ്റ്യാടി ജലസേചന പദ്ധതി, 

( ഒപ്പ്) 
പേരാമ്പ്ര , കോഴിക്കോട്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


പ്രവൃത്തി പൂർത്തിയാക്കാനുള്ള കാലാവധി - 3 മാസം. 
ദർഘാസ് പ്രമാണങ്ങൾ 26 - 11 - 2015 മുതൽ 2 - 12 - 2015 - ന് 
വൈകുന്നേരം 4 മണി വരെ പ്രമാണത്തിന്റെ വില ഒടുക്കിയാൽ 
ലഭിക്കുന്നതാണ്. 3 - 12 - 2015 - ന് 1 മണിവരെ ദർഘാസുകൾ 
രജി സ്റ്റേ ർഡ് ആയി സ്വീക രിക്കു ന്നതും അന്നേദിവസം 
4 മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 

- പൊതുമരാമത്ത് വകുപ്പിലും ജലസേചന വകുപ്പിലും 
നിലവിലുള്ള ദർഘാസ് സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും 
ഇതിനും ബാധകമാണ്. യാതൊരു കാരണവും കൂടാതെ 
ഏതൊരു ദർഘാസും നിരസിക്കുന്നതിനുള്ള അധികാരം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ഡി1/ ടെണ്ടർ/ 2015 . 


2015 നവംബർ 9. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി കുറ്റ്യാടി ജലസേചന പദ്ധതി 
പെരു വ ണ്ണാ മൂഴി ഓപ്പറേ ഷൻ & മെയിൻ നിൻ സ് സബ് 
ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
പറയുന്ന പ്രവൃത്തി ക്ക് താഴെ പറയും പ്രകാരം 
ഇറിഗേഷൻ വകുപ്പിൽ രജിസ്ട്രേഷനുള്ള നിശ്ചിത യോഗ്യത 
യുള്ള കരാറുകാരിൽനിന്നും ( പി . ഡബ്ലു . ഡി . " എ , ബി 
രജിസ്ട്രേഷനുള്ളവരെയും പരിഗണിക്കും) മുദ്രവച്ച കവറുകളിൽ 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പെരുവണ്ണാമൂഴി. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


282 


